Kerala Gazette No . 25 dated 23rd June 2009. 
PART I 


Section iv 


കേരള സർക്കാർ 


തദ്ദേശസ്വയംഭരണ ( ആർ. ഡി.) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ . ( അ ) നമ്പർ 84 / 2009/ തസ്വഭവ. 


തിരുവനന്തപുരം, 2009 മേയ് 14. 


- എസ്. ആർ. ഒ. നമ്പർ 529 / 2009. 1994- ലെ കേരള പഞ്ചായത്ത്രാജ് ആക്റ്റ് 
( 1994 - ലെ 13 ) 3 -ാം വകുപ്പ് ( 8 ) -ാം ഉപവകുപ്പും ( 9 ) -ാം ഉപവകുപ്പും പ്രസ്തുത 
ആക്റ്റിലെ 254 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പും കൂട്ടിവായിച്ചപ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 1995 മാർച്ച് 14 -ാം തീയതി ജി. ഒ. ( പി ) 
നമ്പർ 39 / 95 / തഭവ എന്ന വിജ്ഞാപനപ്രകാരം പുറപ്പെടുവിച്ചതും 1995 മാർച്ച് 14 -ാം 
തീയതിയിലെ 248 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ എസ്. ആർ. ഒ . നമ്പർ 
321 / 95 ആയി പ്രസിദ്ധീകരിച്ചതുമായ 1995 - ലെ കേരള പഞ്ചായത്ത്രാജ് ( ഗ്രാമസഭയുടെ 
യോഗം വിളിച്ചുകൂട്ടുന്നതിനും നടത്തുന്നതിനുമുള്ള നടപടി) ചട്ടങ്ങൾ ഭേദഗതി 
ചെയ്യുന്നതിന് താഴെപ്പറയുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുന്നു, അതായത്: 


ചട്ടങ്ങൾ 


1. ചുരുക്ക പേരും പാരം ഭ വും . - ( 1 ) ഈ ചട്ട ങ്ങ ൾക്ക് - 2 0 09 - ല 
കേരള പഞ്ചായത്ത്രാജ് ( ഗ്രാമസഭയുടെ യോഗം വിളിച്ചുകൂട്ടുന്നതിനും നടത്തുന്നതിനു 
മുള്ള നടപടി) ഭേദഗതി ചട്ടങ്ങൾ എന്ന് പേര് പറയാം. 


- (2 ) ഇവ ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. ചട്ടങ്ങൾക്കുള്ള ഭേദഗതി. 1995 - ലെ കേരള പഞ്ചായത്താജ് ( ഗ്രാമസഭയുടെ 
യോഗം വിളിച്ചുകൂട്ടുന്നതിനും നടത്തുന്നതിനുമുള്ള നടപടി) ചട്ടങ്ങളിൽ, 4 -ാം 
ചട്ട ത്തിൽ, ഗാ മ പ ഞ്ചാ യ ത്തിന്റെ പ്രസിഡന്റ് ബന്ധ പ്പെട്ട “ ഗാ മ സ ഭയുടെ 


G. 481 /2009/DTP . 


- 


2 


കൺവീനറുമായി കൂടിയാലോചിച്ച് ” എന്ന വാക്കുകൾക്ക് പകരം “ ഗ്രാമസഭയുടെ 
കൺവീനർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി കൂടിയാലോചിച്ച് ” എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


എസ്. എം . വിജയാനന്ദ് 
ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

- 2005- ലെ കേരള പഞ്ചായത്ത്രാജ് (മൂന്നാം ഭേദഗതി) ആക്റ്റ് ( 2005 - ലെ 31) പ്രകാരം 
ഭേദഗതി ചെയ്ത 1994 - ലെ കേരള പഞ്ചായത്ത്രാജ് ആക്ടിന്റെ 3 -ാം വകുപ്പിൽ 
ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നതിനുള്ള ചുമതല ഗ്രാമസഭയുടെ കൺവീനറിൽ നിക്ഷിപ്ത 
മാ യി രി ക്കു ന്നു . അ തിന് അനു സൃ ത മായി 1995 - ലെ കേരള പഞ്ചായത്ത്രാജ് 
( ഗ്രാമസഭയുടെ യോഗം വിളിച്ചുകൂട്ടുന്നതിനും നടത്തുന്നതിനുമുള്ള നടപടി) ചട്ടങ്ങൾ 
ഭേദഗതി ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചു . 

- മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേ ശിച്ചു കൊ ണ്ടു ള്ള താണ് ഈ 
വിജ്ഞാപനം. 


